Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


GOVERN 


കേ 


രള 
സ 


സർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 ഒക്ടോബർ 8 
| 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


- നമ്പർ 40 


നമ്പർ 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


8th OCT. 2019] 


KERALA GAZETTE 


1559 


Ayurveda Medical Education 

Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ സി1/ 2426/ 2018/ ജി. എ . വി . സി . 


2019 സെപ്റ്റംബർ 18. 


NOTIFICATION 
It is hereby notified for the information of all 
authorities concerned and the public that I, 
Abdul Salim Thalekandy, Sajad Manzil , Therur, Edayannur 
P . O ., Thalassery Taluk , Kannur District, Pin -670 595 , 
holder of Extract of School Admission Register with 
Admission No. 1339, date of Admission 4 -6 - 1976 issued 
by the Headmistress , Therur U . P. School, Edayannur also 
known as Thalayankandy Abdul Saleem in the Election 
Identity Card No. XKX0008490 dated 24 -9 -2008 issued by 
the Electoral Registration Officer, Mattannur LA 
Constituency as Abdul Salim T . K . in the Driving Licence 
No . 13 / 10710 /1991 dated 20 -1 - 2011 issued by the Asst.LA. 
Kannur, Ration Card No. 2367224722 (Sl. No. 5 ) dated 
15 -3 -2017 issued by the Taluk Supply Officer, Thalassery, 
as T . K . Saleem in the Birth Certificate of my son 
Muhammed Sajadh E . K . with Registration No. 4605 /I/2001, 
date of Registration 22 - 8 - 2001 issued by the Registrar of 
Births and Deaths, Health Inspector Gr. I, Thalassery 
Municipality and as Abdul Salam Kannothum Kandy in 
the S . S .L . C . No . S 508393 with Register No. 510487 of 
March 2017 of my son Muhammed Sajadh E . K . is one 
and the same person . Hereafter I will be known by the 
name Abdul Salim T. K . only . 

This change will come into effect in all records 
related to me. 


തൃപ്പൂ ണിത്തുറ ഗവൺമെന്റ് ആയുർവ്വേദ കോളേജ് 
ലേഡീസ് ഹോസ്റ്റലിലെ ഇൻസിനറേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾ 
ചെയ്ത് ഇൻസിനറേറ്റർ പ്രവർത്തനക്ഷമമാക്കുന്ന തി നായി 
തയ്യാറുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 03/ 2019 - 20 . 
ഉദ്ദേശ വില ? 5, 00, 000. 
നിരതദ്രവ്യം ? 5,000 


ദർഘാസ് ഫോറത്തിന്റെ വില : 
- ഒറിജിനൽ ? 1,180 . 

ഡ്യൂപ്ലിക്കേറ്റ് ? 590. 
ദർഘാ സ് ഫോറങ്ങ ൾ ത പാ ലിൽ ലഭി ക്കു ന്ന തിന് 
ഫോറത്തിന്റെ വിലയ്ക്കു പുറമെ ? 50 കൂടുതൽ അടയ്ക്കേണ്ട 
താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ സ്വീകരിക്കുന്നതല്ല . ഫോറം 
വി . പി. പി . വഴി അയയ്ക്കുന്നതല്ല . 

ദർഘാ സ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും 
സമയവും 23 - 9 - 2019 മുതൽ 11-10 - 2019 രാവിലെ 10. 30 മണി 
മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ. 

- ദർഘാ സ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന അ വ സാന 
തീയതിയും സമയവും 15 -10 - 2019, 2 മണി. 


Edayannur, 
21 - 8- 2019 . 


ABDUL Salim THALEKANDY 


ബഹുമാനപ്പെട്ട ആലപ്പുഴ സബ് കോടതി മുമ്പാകെ 

[2019 0 . P . (SUCCESSION ) No . 1 ) 


ഹർജിക്കാരൻ : 


- ദർഘാ സ് തുറക്കുന്ന തീയതിയും സമ യ വും 
15 - 10 - 2019, 3 മണി. 


മധുസൂദനൻ നായർ s/ o late കെ . എസ്. കുഞ്ചുപിള്ള, 
കളത്തിൽപറമ്പ്, ചതുർത്ഥ്യാകരി പി . ഒ., പുളിങ്കുന്ന്, 
കുട്ടനാട് താലൂക്ക്, ആലപ്പുഴ. 


- 31- 3- 2020 വരെ നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ടതാണ്. 


എതൃകക്ഷികൾ : 


ഇല്ല . 


ദർഘാസ് നീട്ടിവയ്ക്കുന്നതിനും യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. സർക്കാർ വകുപ്പുകളിൽ 
നില വി ലു ള്ള എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി സമ യ ങ്ങ ളിൽ കോളേജ് ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത് 


No. C1/2426 /2019/ GAVC. 


- 18th September 2019. 


ടി നമ്പരിലെ ഹർജിക്കാരന്റെ പരേതനായ പിതാവിന് 
ചേർത്തല മുൻസിഫ് കോടതിയിൽ 0 . S . 69 / 1998 പ്രകാരം 
കിട്ടുവാനുള്ള { 1, 88 ,266 ഹർജിക്കാരന് ലഭിക്കുന്നതിലേക്ക് 
സക്സസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായി ഹർജിക്കാ രൻ 
ബോധിപ്പിച്ചിട്ടുള്ള ഹർജി സംഗതിക്ക് 2019-ാമാണ്ട് ഡിസംബർ 
മാസം 2 -ാം തീയതി വിചാരണവെച്ചിരിക്കുന്നു. ടി ഹർജിയെപ്പറ്റി 
ആർക്കെങ്കിലും തർക്കങ്ങൾ ഉള്ളപക്ഷം വിചാരണ ദിവസം 
പകൽ 11 മണിക്ക് ഈ കോടതി മുമ്പാകെ ഹാജ രായി 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്തപക്ഷം ഹർജിക്കാരന് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണെന്നുള്ള വിവരം ഇതിനാൽ 
തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


Sealed tenders are invited for the maintenenace work 
and commissioning of incinerator installed in the Ladies 
Hostel of Govt. Ayurveda College , Tripunithura. 


The tenders should be superscribed “ Tender for the 
maintenance work and commissioning of incinerator in the 
Ladies Hostel of Govt. Ayurveda College, Tripunithura 
and addressed to the Principal , Government Ayurveda 
College, Tripunithura . 


ആലപ്പുഴ, 
5 - 9 - 2019 . 


ഉത്തരവിൻപ്രകാരം, 
അഡ്വക്കേറ്റ് വി. സതീശ്. 


Gaz . No. 40 /2019 /DTP (Part IV ). 


433 


